Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2018-20 























2020 
RSS 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
തിരുവനന്തപുരം, തി ഡിസംബര്‍ 22 
വാല്യം 9 ചൊവ്വ ecember 2020 wanid 
1196 ധനു 7 50 
Vol. IX Thiruvananthapuram, 7th Dhanu_1196 No. 
Tuesday 1942 പൌഷ്ം 1 
150 100൨6൭ 1942 
PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8682 





Kottarakkara Taluk 
പരസ്യം 
ന 
2020 ഡിസംബര്‍ 10. 


നമ്പര്‍ എ4-16837/2020. 


കൊട്ടാരക്കര 
നെട്ടയം പി. ഒ., 


താലൂക്കില്‍ ഇളമാട്‌ വില്ലേജില്‍ 
ശാന്തിനിവാസില്‍ ഗീത, കെ. ബി. 
24-9-2020-ല്‍ മരണപ്പെട്ടു പോയി. പരേതയുടെ പേരിലുള്ള 
സാമ്പത്തിക ഇടപാടുകള്‍ക്കും മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കും 
വേണ്ടി സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യ 
പ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകള്‍ ടിയില്‍ ശാന്തി, എസ്‌. ജി. 
കൊട്ടാരക്കര തഹശിീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ പരേതയുടെ അവകാശിയായി താഴെപ്പറയുന്നവര്‍ 
മാര്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ഒരവകാശ 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ശാന്തി, എസ്‌. ജി. മകള്‍ 30 


പരേത വിവാഹമോചിത ആയിരുന്നു. പരേതയുടെ 
നിയമാനുസൃത അവകാശി ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്നതെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള ഗസറ്റില്‍ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ4-108358//2020. 2020 സെപ്റ്റംബര്‍ 8. 


കൊട്ടാരക്കര താലൂക്കില്‍ കോട്ടുക്കല്‍ വില്ലേജില്‍ 
കോട്ടുക്കല്‍ പി. ഒ., മേളയ്ക്കാട്‌ അരുണോദയത്തില്‍ 
ജി. മഹേശ്വരന്‍ 2-2-2020-ല്‍ മരണപ്പെട്ടുപോയി. പരേതന്റെ 
പേരിലുള്ള മറ്റ്‌ ഇതര 
ആവശ്ുങ്ങള്‍ക്കുംവേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ ടിയില്‍ സരസ്വതി, ജെ. 
കൊട്ടാരക്കര തഹശിീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവര്‍ 
മാര്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ബാങ്കിടപാടുകള്‍ക്കും 


ക്രമ Gold പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സരസ്വതി, ജെ. ഭാര്യ 45 
2 അനന്ദു, എം. എസ്‌. മകന്‍ 21 
3 ആദിത്യന്‍, എം. എസ്‌. 5 19 
4 അരുണിമ, എം. എസ്‌. ” 15 
പരേതന്റെ മാതാവ്‌ മരണപ്പപെട്ടിട്ടുള്ളതാണ്‌. 
ഇതില്‍ ,ക്രമമ്പര്‍ 4 മൈനറും (രകമനമ്പര്‍ 2-ന്റെ 


സംരക്ഷണയിലുമാണ്‌. പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 


94. 


ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മൂതല്‍ 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹ ശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ4-9333/2020. 2020 ആഗസ്റ്റ്‌ 20. 


കൊട്ടാരക്കര താലൂക്കില്‍ എഴുകോണ്‍ വില്ലേജില്‍ 
എഴു കോണ്‍ മുറിയില്‍ ശശിനിവാസ്‌ വീട്ടില്‍ 
എം. എസ്‌. ശശിധരന്‍ 11-2-2020-ല്‍ മരണപ്പെട്ടു പോയി. 
പരേതന്റെ പേരില്‍ എം. എ. സി. റ്റി. ക്ലെയിം 
ലഭിക്കുന്നതിനും മറ്റ്‌ ഇതര ആവശ്ുങ്ങള്‍ക്കുംവേണ്ടി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ 
ടിയില്‍ കാര്‍ത്തിക, സി. കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കാര്‍ത്തിക, സി. ഭാര്യ 68 
ശശികല മകള്‍ 52 
3 ശശിലേഖ ി 50 
4 ശശികുമാരി + 47 
5 ശശിതങ്കം 44 


പരേതന്റെ മാതാവ്‌ മരണപ്പെട്ടിട്ടുള്ളതാണ്‌. പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ മുകളില്‍ 
രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം കേരള ഗസ്റ്റില്‍ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശില്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ4-7816/2020. 2020 ആഗസ്റ്റ്‌ 20. 


കൊട്ടാരക്കര താലൂക്കില്‍ വെളിനല്ലൂര്‍ വില്ലേജില്‍ 
ചെങ്കൂര്‍ നെട്ടയം പി. ഒ., എസ്‌. എന്‍. മന്‍സില്‍ വീട്ടില്‍ 
സുധീര്‍ അബ്ദുള്‍ റഷീദ്‌ 24-8-2015-ല്‍ മരണപ്പെട്ടുപോയി. 
പരേതന്റെ പേരില്‍ എം. എ. സി.റ്റി. കോടതിയില്‍ 
ഹാജരാക്കുന്നതിനും മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കുംവേണ്ടി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ 
ടിയില്‍ നിഷ കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നിഷ, എന്‍. ഭാര്യ 35 
2 റഹിന മകള്‍ 13 
3 അല്‍-അമീന്‍ മകന്‍ 7 
4 ലത്തീഫാ ബീവി മാതാവ്‌ 67 





22nd Dec. 2020] COMMISSIONERATE OF LAND REVENUE 8683 
DOG (HAMSG 2, 3 HAW മൈനറുകളും ര്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 

ര്രമനമ്പര്‍ 1-ന്റെ സംരക്ഷണയിലുമാണ്‌. പരേതന്റെ പിതാവ്‌ നമ്പര്‍ ബന്ധം 

മരണപ്പെട്ടിട്ടുള്ളതാണ്‌. പരേതന്റെ നിയമാനുസൃത 4 റഹിയാനത്തുബീവി ഭാര്യ zi 

അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ 

മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 2 റംലാബിവി മകള്‍ ടട 

ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 3 സലാഹുദ്ദീന്‍ മകന്‍ 

ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 

മൂതല്‍ 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ ടി ബഷിര്‍ » ad 

മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം 5 ഇല്ല്യാസ്‌ . 55 

സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 

ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 6 നുസൈഹാബിവി മകള്‍ 83 

(5) 7 അയുബ്‌ ഖാന്‍ മകന്‍ 50 

6 - ി റ്‌ 20. 

ബട്‌ എ nr 2020 BOOT 21 പരേതന്റെ മാതാപിതാക്കള്‍ മരണപ്പെട്ടിട്ടുള്ളതാണ്‌. 


കൊട്ടാരക്കര താലൂക്കില്‍ കുളക്കട വില്ലേജില്‍ 
മഠത്തിനാപ്പുഴ, മാവടി പി. ഒ., കലംപോട്ടിവിള വീട്ടില്‍ രാധ, ഒ. 
24-6-2020-ല്‍ മരണപ്പെട്ടുപോയി. പരേതയുടെ പേരിലുള്ള 
ആശ്രിത നിയമനത്തിനും മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കുംവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ 
ഭര്‍ത്താവ്‌ ടിയില്‍ മണിക്കുട്ടന്‍ കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ പരേതയുടെ 
അവകാശികളായി താഴെപ്പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ 


അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മണിക്കുട്ടന്‍ ഭര്‍ത്താവ്‌ 44 
2 രമ്യ, ആര്‍. മകള്‍ 23 
3 ആര്യ, ആര്‍. 53 19 


പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ 
മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലൂം ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ എ4-9916 /2020. 2020 ആഗസ്റ്റ്‌ 21. 


കൊട്ടാരക്കര താലൂക്കില്‍ മാങ്കോട്‌ വില്ലേജില്‍ 
വീട്ടില്‍ 


സൈനുദ്ദീന്‍, എ. 26-10-2019-ല്‍ മരണപ്പെട്ടുപോയി. 


കൊണ്ടോട്ടി കുമ്മിള്‍ പി. ഒ, തേമ്പാംമുട്ടില്‍ 
പരേതന്റെ പേരിലുള്ള ബാങ്കിടപാടുകള്‍ക്കും മറ്റ്‌ ഇതര 
ആവശ്ുങ്ങള്‍ക്കുംവേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ടിയില്‍ 
കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 


ആവശ്ുപ്പെട്ടു കൊണ്ട്‌ 
റഹിയാനത്തുബീവി 


പരേതന്റെ ഭാരൃ 


ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


Gaz. No. 50/2020/DTP (CLR). 


95 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ മുകളില്‍ 
രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം കേരള ഗസറ്റില്‍ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശില്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ എ4-10278/2020. 2020 ആഗസ്റ്റ്‌ 21. 


കൊട്ടാരക്കര താലൂക്കില്‍ വെട്ടിക്കവല വില്ലേജില്‍ 


തെറ്റിയോട്‌, കരിക്കം പി. ഒ., ചരുവിള വീട്ടില്‍ 
(കനാലില്‍ പുറമ്പോക്ക്‌) സാജന്‍ ഫിലിപ്പ്‌ 9-10-2019-ല്‍ 
മരണപ്പെട്ടുപോയി. പരേതന്റെ പേരില്‍ എം. എ. സി.റ്റി. 
കോടതിയില്‍ ഹാജരാക്കുന്നതിനും മറ്റ്‌ ഇതര 
ആവശ്ുങ്ങള്‍ക്കും വേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ ടിയില്‍ ചിഞ്ചു 
കൊട്ടാരക്കര തഹശിീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവര്‍ 


മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ചിഞ്ചു ഭാര്യ 23 
2 അനയ സാജന്‍ മകള്‍ ക 


ഇതില്‍ ര്രമനമ്പര്‍ 2 മൈനറും (MAMAS 1-ന്റെ 


സംരക്ഷണയിലുമാണ്‌. പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 


മൂതല്‍ 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹ ശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട്‌ രേഖകള്‍ സഹിതം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


ഹാജരായി 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8684 





(8) 


നമ്പര്‍ എ4-10321/2020. 2020 ആഗസ്റ്റ്‌ 21. 


കൊട്ടാരക്കര താലൂക്കില്‍ മേലില വില്ലേജില്‍ 
കിഴക്കേത്തെരുവ്‌ പി. ഒ., മാമച്ചന്‍വിള പണിക്കേഴ്‌സ്‌ 


വിഹാറില്‍ ജോണ്‍ കെ. പണിക്കര്‍ ട-3-2014-ല്‍ 
മരണപ്പെട്ടുപോയി. പരേതന്റെ പേരിലുള്ള 
ബാങ്കിടപാടുകള്‍ക്കും മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കുംവേണ്ടി ഒരു 


അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ 
ടിയില്‍ ലയജോണ്‍ പണിക്കര്‍ കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതില്‍ പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലയ ജോണ്‍ പണിക്കര്‍ ഭാര്യ 45 
2 അലന്‍ ജെ. പണിക്കര്‍ മകന്‍ 19 


3 ആല്‍ബിന്‍ ജെ. പണിക്കര്‍ 6 


മമ 


ഇതില്‍ (കമനമ്പര്‍ 3 മൈനറും ര്രമനമ്പര്‍ 1-ന്റെ 


സംരക്ഷണയിലുമാണ്‌. പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മൂതല്‍ 30 ദിവസത്തിനകം കൊട്ടാരക്കര a0 40108306 
മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ എ4-11078/2020. 2020 സെപ്റ്റംബര്‍ 9. 


കൊട്ടാരക്കര താലൂക്കില്‍ ചക്കുവരയ്ക്കല്‍ വില്ലേജില്‍ 
ചക്കുവരയ്ക്കല്‍ പി. ഒ., സൌപര്‍ണ്ണികയില്‍ വീട്ടില്‍ 
നിന്നും മലപ്പുറം, വളവന്നൂര്‍ വില്ലേജില്‍, റ്റി. കെ. മുറി പി. ഒ., 
കല്‍മനം 


കല്‍പകഞ്ചേരി, സൌഈപര്‍ണ്ണികയില്‍ 


ഉഷാ ഗോപാലകൃഷ്ണന്‍ 31-7-2020-ല്‍ മരണപ്പെട്ടുപോയി. 
പരേതയുടെ പേരിലുള്ള സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ 
ലഭിക്കുന്നതിനും ബാങ്കിടപാടുകള്‍ക്കും 


മറ്റ്‌ ഇതര 


ആവശ്യങ്ങള്‍ക്കും വേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ കൊട്ടാരക്കര 
താലൂക്കില്‍ ചക്കുവരയ്ക്കല്‍ വില്ലേജില്‍ സൌപര്‍ണ്ണികയില്‍ 
കെ. ജി. ഹരികുമാര്‍ കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 


താഴെപ്പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഹരികുമാര്‍, കെ. ജി. ഭര്‍ത്താവ്‌ 58 
2 അശ്വതി, യു. എച്ച്‌. മകള്‍ 28 


3 ആതിര, യു. എച്ച്‌. i 23 


96 


പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ 
മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാധ്രമാണെന്ന്‌ കാണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


(10) 


MAUB ag)4-10702/2020. 2020 സെപ്റ്റംബര്‍ 8. 


കൊട്ടാരക്കര താലൂക്കില്‍ വെട്ടിക്കവല 
വില്ലേജില്‍ പനവേലി പി. ഒ., റോസ്‌ വില്ലയില്‍ 
ലാലി മത്തായിക്കുട്ടി (ലാലിമോള്‍?) 16-4-2020-ല്‍ മരണപ്പെട്ടു 
പോയി. പരേതയുടെ പേരിലുള്ള ബാങ്കിടപാടുകള്‍ക്കും മറ്റ്‌ 
ഇതര ആവശ്ുങ്ങള്‍ക്കും വേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടു കൊണ്ട്‌ പരേതയുടെ ഭര്‍ത്താവ്‌ ടിയില്‍ 
മത്തായിക്കുട്ടി കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി 


താഴെപ്പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മത്തായിക്കുട്ടി, എം. ഐ. ഭര്‍ത്താവ്‌ 58 
2 മെല്‍വിന്‍ മത്തായിക്കൂട്ടി മകന്‍ 23 
3 ലീമ മത്തായിക്കുട്ടി മകള്‍ 28 


പരേതയുടെ നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ 
മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാധ്രമാണെന്ന്‌ കാണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(1) 


MAUB ag)4-10922/2020. 2020 സെപ്റ്റംബര്‍ 9. 


കൊട്ടാരക്കര താലൂക്കില്‍ കോട്ടുക്കല്‍ വില്ലേജില്‍ 


വയല പി. ഒ., ചരുവിള വീട്ടില്‍ കെ. പപസാദ്‌ 
ട5-7-2020-ല്‍ മരണപ്പെട്ടു പോയി. പരേതന്റെ പേരിലുള്ള 
ആശ്രിത നിയമനത്തിനും, ബാങ്കിടപാടുകള്‍ക്കും മറ്റ്‌ ഇതര 
ആവശ്യങ്ങള്‍ക്കും വേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാര്യ ഇട്ടിവ വില്ലേജില്‍ 
ago. 


തഹശീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 


ജെസ്സി ഭവനില്‍ ജെസ്സി, ബി. കൊട്ടാരക്കര 
സ സ്വ 


അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
പരേതന്റെ അവകാശികളായി 
മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


താഴെപ്പറയുന്നവര്‍ 


22nd Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8685 





ക്രമ Gold പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജെസ്സി, എം. ബി. ഭാര്യ 45 
2 മൈഥിലി, വി. ജെ. മകള്‍ 15 
3 അംബുജാക്ഷിയമ്മ മാതാവ്‌ 66 


ഇതില്‍ (കമനമ്പര്‍ 2 OOAMO}O (HaMaud 1-ന്റെ 


സംരക്ഷണയിലുമാണ്‌. പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്ം കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മൂതല്‍ 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(12) 


MAUS ag4-11240/2020. 2020 സെപ്റ്റംബര്‍ 9. 


കൊട്ടാരക്കര താലൂക്കില്‍ മാങ്കോട്‌ വില്ലേജില്‍ 
നായാട്ടുതോട്ടം, കിഴക്കുഭാഗം, ചിതറ പി. ഒ., ആരോമല്‍ ഭവന്‍ 
വീട്ടില്‍ രാജന്‍, എ. 18-11-2018-ല്‍ മരണപ്പെട്ടുപോയി. പരേതന്റെ 
പേരില്‍ കോടതിയില്‍ ഹാജരാക്കുന്നതിനും മറ്റ്‌ ഇതര ആവശ്യ 
ങ്ങള്‍ക്കുംവേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാര്യ ടിയില്‍ വിദ്യ, ബി. കൊട്ടാരക്കര 
തഹശീല്‍ദാര്‍ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 


അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 


പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്നവര്‍ 
മാര്തമാണുള്ളതെന്ന്‌ അറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിദ്യ, ബി. ഭാര്യ 34 
2 ആരോമല്‍ രാജന്‍ മകന്‍ 14 
3 ആര്‍ച്ച, ആര്‍. മകള്‍ 12 


MOG (HAMMG 2, 3 HaMddd മൈനറുകളും 
(HAMAS 1-ന്റെ സംരക്ഷണയിലുമാണ്‌. പരേതന്റെ മാതാവ്‌ 
മരണപ്പപെട്ടിട്ടുള്ളതാണ്‌. പരേതന്റെ നിയമാനുസൃത 
അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്ം കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മൂതല്‍ 30 ദിവസത്തിനകം കൊട്ടാരക്കര a0 40108306 
ഹാജരായി രേഖകള്‍ സഹിതം 


മുമ്പാകെ നേരിട്ട്‌ 


സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


97 


(8) 


നമ്പര്‍ എ4-14207/2020. 2020 നവംബര്‍ 2. 


കൊട്ടാരക്കര താലൂക്കില്‍ വെളിനല്ലൂര്‍ വില്ലേജില്‍ 
കരിങ്ങന്നൂര്‍, മോട്ടോര്‍കുന്ന്‌ രോഹിണിയില്‍ സന്തോഷ്‌ ബാബു 
26-6-2019-ല്‍ മരണപ്പെട്ടുപോയി. പരേതന്റെ 
പേരിലുള്ള ഇന്‍ഷ്വറന്‍സ്‌ തുക ലഭിക്കുന്നതിനും മറ്റ്‌ ഇതര 
ആവശ്യങ്ങള്‍ക്കും വേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാര്യ ടിയില്‍ 
ബിന്ദു, കെ. ഒ. കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബിന്ദു, കെ. ഒ. ഭാര്യ 49 

a സാബിത്ത്‌ മകന്‍ 15 

3 കാര്‍ത്തികേയന്‍ [ി 10 

ഇതില്‍ ക്രമനമ്പര്‍ 2, 3 കക്ഷികള്‍ മൈനറുകളും 
ക്രമനമ്പര്‍ 1-0 43 സംരക്ഷണയിലുമാണ്‌. പരേതന്റെ 


നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ മുകളില്‍ രേഖപ്പെടുത്തി 
യിട്ടൂള്ളവര്‍ മാഠ്രതമാണെന്ന്‌ കാണിച്ച്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസൃം കേരള ഗസറ്റില്‍ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശില്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


MAUS ag)4-166 11/2020. 2020 ഡിസംബര്‍ 3. 


കൊട്ടാരക്കര താലൂക്കില്‍ കടയ്ക്കല്‍ പി. ഒ. 
ആല്‍ത്ത റമുട്‌, നക്ഷധ്രയില്‍ അജിത്കുമാര്‍ 27-8-2020-ല്‍ 
മരണപ്പെട്ടു പോയി. പരേതന്റെ പേരിലുള്ള വാഹനത്തിന്റെ 
ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും ബാങ്കിടപാടുകള്‍ക്കും മറ്റ്‌ ഇതര 
ആവശ്യങ്ങള്‍ക്കും വേണ്ടി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടു കൊണ്ട്‌ പരേതന്റെ ഭാര്യ ടിയില്‍ 
രശീകു മാരി കൊട്ടാരക്കര തഹശീല്‍ദാര്‍ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീകുമാരി, ആര്‍. ഭാര്യ 54 
2 ഗൌരി എസ്‌. ശങ്കര്‍ മകള്‍ 28 
3 സൂരജ്‌ എ. ശങ്കര്‍ മകന്‍ 24 
4 കോമളവല്ലി അമ്മ മാതാവ്‌ 80 


പരേതന്റെ നിയമാനുസൃത അവകാശികള്‍ ഇതില്‍ 
മുകളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ളവര്‍ മാധ്രമാണെന്ന്‌ കാണിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലൂം ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരായി രേഖകള്‍ സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കൊട്ടാരക്കര. 


(പ്പ്‌) 


തഹശീല്‍ദാര്‍. 


